Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


OVERN 


സ 


VMENT OF 


OF KERT 


a 


~ 


K 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


.. " നവംബര് 9 


9th November 2010 
2010 നവംബർ 9 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


. | 44 


44 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


18th Karthika 1932 
1932 കാർത്തിക 18 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


അതിർത്തികൾ 


തെക്ക് - അജാനൂർ പഞ്ചായത്ത് 
വടക്ക് -പള്ളിക്കര- പെരിയ റോഡ് എന്നിവ 
കിഴക്ക് - പുല്ലൂർ- പെരിയ പഞ്ചായത്ത് 


No . C - 365/2008 . 

| 16th August 2010 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ) that the 
following Society the particulars which are furnished in 
the Categorical Statement is registered by me today as a 
Co- operative Society under the said Act , on the basis of 
limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 


പടിഞ്ഞാറ് - ചരൽക്കടവ് തോട് 


ബാദ്ധ്യത ക്ളിപ്തം 


പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരി മൂലധനം - രൂപ 50 ,000 (അൻപതിനായിരം 

രൂപ മാത്രം). 


തരംതിരിച്ചുള്ള പട്ടിക 


ക്ഷീര സഹകരണ സംഘത്തിന്റെ പേരും നമ്പരും 
പാക്കം ക്ഷീരോൽപാദക സഹകരണ സംഘം, നമ്പർ 

കെ . ജി . 103 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി 16 - 8- 2010 . 
പോസ്റ്റ് ഓഫീസ് - പാക്കം. 
താലൂക്ക് ഹോസ്ഥർഗ്ഗ്. 
ജില്ല കാസർഗോഡ്. 
പവർത്തന പരിധി - പള്ളിക്കര പഞ്ചാ യ ത്തിലെ 12, 13 

വാർഡുകൾ. 


സംഘത്തിന് അകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചി ത മായ കരുതൽ ധ നം , കെട്ടിട നിധി എന്നി വ 
യുടെആകെ തുകയിൽ നിന്ന് സഞ്ചിത മായ നഷ്ട 
ങ്ങൾ കുറച്ചാലുള്ള തുകയുടെ പത്തിര ട്ടി യിൽ 
കവിയാൻ പാടുള്ളതല്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, കാസർഗോഡ്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


